GOVERNMENT 


OFKERALA 


Regn . No. KERBIL /2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL / TV ( N )/ 634 /2018-20 


d 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


2020 ആഗസ്റ്റ് 4 

4th August 2020 
1195 കർക്കടകം 20 
20th Karkadakam 1195 

1942 ശാവണം 13 
13th Sravana 1942 


31 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


4th AUG . 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5630 


( 21 ) 


പ ര ത നായ 


നമ്പർ ഇ4-4404 / 2020 . 


2020 ജൂൺ 22 . 


ടി ജി വർ ഗീസ് 

എന്ന യാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽവിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജ രാ യി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ 
രേഖാ മൂ ലം അല്ലാത്തതോ 

ആ ക്ഷേ പ ങ്ങൾ 
പരിഗണനാർഹമല്ല. 


ആ യ 


കോട്ടയം താലൂക്കിൽ കുമരകം വില്ലേജിൽ കുമരകം 
കര യിൽ 

ലക്ഷ്മി നിവാസ് വീട്ടിൽ പി . ജി . ജയ ഭാനു 
24 -12 -2018 -ൽ മരിച്ചു പോയിട്ടു ള്ള താ ണെ ന്നും വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ ദീപാ ജയഭാനു 
ഈ താലൂക്ക് കച്ചേരി 

മുമ്പാകെ 
ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി 

കു മ ര ക ം 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി ലക്ഷ്മി നിവാസ് 
വീട്ടിൽ പി . ജി . ജയഭാനു 24-12-2018 - ൽ മരിച്ചുപോയതായും 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


അപ ക്ഷ 


അ അ ക്ഷ 


താലൂക്കാഫീസ്, 
കോട്ടയം. 


( ഒപ്പ് ) 
തഹശീൽദാർ, 


Meenachil Taluk 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


പരസ്യം 


നമ്പർ 


ബന്ധം 


( 1 ) 


1 


സരസമ്മ , എൻ . കെ . 


മാതാവ് 


79 


നമ്പർ സി2-7385 2020 . 


2020 മേയ് 28 . 


2 


ദീപാ ജയഭാനു 


49 


ഭാര്യ 
മകൾ 


3 


21 


ശീലക്ഷ്മി ജയഭാനു 
ശ്രുതിലക്ഷ്മി ജയഭാനു 


4 


19 


33 


പ ര ത നായ 


കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ വെള്ളിലാപ്പള്ളി 
വില്ലേജിൽ ഏഴാച്ചേരി കരയിൽ കാഞ്ഞിരത്തുങ്കൽ വീട്ടിൽ 
തസ്യാമ്മ , പി . ജെ . എന്നവർ 12-1-2020 - ൽ മരണമടഞ്ഞി 
ട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു 

സർട്ടിഫിക്കറ്റിനു വേണ്ടി സമർപ്പി ക്ക പ്പെട്ട 
അപേ ക്ഷ യിൽ വെള്ളി ലാ പള്ളി വില്ലേജാ ഫീ സർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതിൽ പരേതയ്ക്ക് 
താഴെ പറയുന്ന അവകാശികൾ ഉള്ളതായി കാണുന്നു . 


അവ ക ാ ശ 


ടി പി . ജി . ജയ ഭാനു എന്ന യാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവ സത്തി നകം ഈ ആ ഫീ സിൽ നേരിട്ട് ഹാജ രായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ 
രേഖാ മൂ ലം അല്ലാത്തതോ 

ആ ക്ഷേ പ ങ്ങൾ 
പരിഗണനാർഹമല്ല . 


പേര് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


1 


ഭർത്താവ് 


55 


ആ യ 


2 


സാജു ആന്റണി 
ആന്റോ സാജു 
അ്ജു സാജു 


മകൻ 


25 


3 


മകൾ 


19 


(22 ) 


നമ്പർ ഇ4-4410 2020. 


2020 ജൂൺ 22 . 


കോട്ടയം താ ലൂ ക്കിൽ അയർക്കുന്നം വില്ലേ ജിൽ 
അമയന്നൂർ കരയിൽ ഒറ്റപ്ലാക്കൽ വീട്ടിൽ റെജി വർഗീസ് 
9-3-2020 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യ 
ങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ ഭാര്യ മിനി റെജി ഈ താലൂക്ക് കച്ചേരി 
മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ 
അയർക്കുന്നം വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി ഒറ്റപ്ലാക്കൽ 
വീട്ടിൽ റെജി വർഗീസ് 9-3-2020 - ൽ മരിച്ചു പോയതായും 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


ആയതിനാൽ ടി ആവശ്യത്തിലേക്കുള്ള പരേതയുടെ 
നിയ മാ നു സ ത 

അ വ കാ ശി കൾ മ ൽ വി വ രിച്ച വർ 
മാത്രമാണെന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
പരാതികളോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കുശേഷവും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും 
സ്വീകരിക്കുന്നതല്ല . 


(2) 


നമ്പർ സി2-419412020 . 


2020 ഫെബ്രുവരി 14 . 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബം 


ഒരു 


അവ കാ ശ 


കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ മേലുകാവ് 
വില്ലേ ജിൽ കൊച്ചു പറ മ്പിൽ വീട്ടിൽ ജയൻ , കെ . ജെ . 
എന്നയാൾ 16-8-2019 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ്. വിവിധ 
ആ വ ശ്യ ങ്ങ ൾ ക്ക് ഹാജ രാ ക്കു ന്ന തിന് 
സർട്ടിഫിക്കറ്റിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട അപേക്ഷയിൽ 
മേലു കാവ് വില്ലേജാഫീ സർ മുഖാ ന്തിരം അവ കാശ 
വിചാ രണ നട ത്തി യ തിൽ പര തന് 

പറ യു ന്ന 
അവകാശികൾ ഉള്ളതായി കാണുന്നു . 


1 


മിനി റെജി 


ഭാര്യ 


42 


2 


മകൻ 


20 


ആൽവിൻ റെജി 
അനീറ്റാ റെജി 


താഴ 


3 


മകൾ 


16 


106 


4th AUG . 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5631 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


എന്ന കക്ഷി സമർപ്പിച്ച അപേക്ഷയിൻമേൽ കോരുത്തോട് 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പര തന്റെ അ ന ന്ത രാ വ കാ ശി കളായി താഴെ പേരു 
ചേർത്തിട്ടുള്ളവർ മാത്രമാണ് ഉള്ളതെന്നും അറിയുന്നു . 


1 


മാതാവ് 


65 


2 


ശാന്തമ്മ ജനാർദ്ദനൻ 
സിമി , കെ . എസ് . 
കാർത്തിക കെ . ജയൻ 


ഭാര്യ 


34 


പേര് 


പരേതനുമായുള്ള വയസ് 


3 


മകൾ 


ക്രമ 
നമ്പർ 


5 


ബന്ധം 


4 


കീർത്തന കെ . ജയൻ 


2 മാസം 


: 


1 


43 


2 


23 


മേൽ 


ആയ തിനാൽ ടി ആ വ ശ്യ ത്തി ലേക്കുള്ള പരേ തന്റെ 
നിയ മാ നു സ ത അ വ കാ ശി കൾ 

വിവ രി ച്ച വർ 
മാത്രമാണെന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
പരാതികളോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . നിശ്ചിത തീയതിക്കുശേഷവും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും 
സ്വീകരിക്കുന്നതല്ല. 


സിന്ധു ഉത്തമൻ 

ഭാര്യ 
ശരൺ കെ . ഉത്തമൻ 

മകൻ 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
മേൽ പറഞ്ഞിരിക്കുന്നവരാണ് പരേതന്റെ അനന്തരാ 
വകാശികൾ എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
കാഞ്ഞിരപ്പളളി തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പി 
ക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കുശേഷമോ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
മീനച്ചിൽ. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


നമ്പർ സി2-6338 2019 . 


2020 മേയ് 19 . 


Kanjirappally Taluk 


പരസ്യം 


( 1 ) 


നമ്പർ സി2-456212019 . 


2020 മേയ് 20 . 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി തെക്ക് വില്ലേജിൽ 
പാപ്പോസ് പി . ഒ . യിൽ , കുന്നുംപുറത്ത് വീട്ടിൽ, ജോമോൻ 
എന്നയാൾ 30-11-2016 -ൽ അവിവാഹിതനായി മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണെന്നും വിവിധ സർക്കാർ ആവശ്യങ്ങൾക്കായി 
ഹാജ രാ ക്കു ന്ന തിന് അ ന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
അനുവദിക്കണമെന്നും കാണിച്ച് പരേതന്റെ പിതാവ് സോമൻ, 
കുന്നുംപുറത്ത് വീട്, പാപ്പോസ് പി . ഒ . 

എന്ന കക്ഷി 
സമർപ്പിച്ച അപേക്ഷ യിൻമേൽ എരുമേലി തെക്ക് വില്ലേജ് 
ഒാഫീ സർ മുഖാ ന്തിരം അന്വേ ഷണം നട ത്തി യ തിൽ 

ജോമോൻ എന്നയാളുടെ അനന്തരാവകാശിയായി 
താഴെ പേരു ചേർത്തിട്ടുള്ള യാൾ മാത്രമാണ് ഉള്ളതെന്നും 
അറിയുന്നു . 


പരേതനായ 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി വടക്ക് വില്ലേജിൽ 
കരിനിലം പി . ഒ . യിൽ , ഊട്ടിക്കുളം വീട്ടിൽ , അനോഷ് മാത്യു 
( മൈനർ ) 5-6-2009 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും 
വിവിധ സർക്കാർ ആവശ്യങ്ങൾക്കായി ഹാജരാക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും കാണിച്ച് 
പരേതന്റെ പിതാവ് ഒ . ജെ . മത്താ യി , ഊട്ടിക്കുളം വീട്, 
കരിനിലം പി . ഒ . എന്ന കക്ഷി സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
എരുമേലി വടക്ക് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതന്റെ അനന്തരാവകാശിയായി 
പേരു ചേർത്തിട്ടുള്ളയാൾ മാത്രമാണ് ഉള്ളതെന്നും അറിയുന്നു . 


പേര് 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


താഴ 


63 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബം 


സോമൻ, കെ . സി . 

പിതാവ് 
മേൽ പറഞ്ഞിരിക്കുന്നയാളാണ് പരേതന്റെ അനന്തരാ 
വ കാ ശി എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
കാഞ്ഞിരപ്പളളി തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പി 
ക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കു ശേഷമോ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


60 


ഒ . ജെ . മത്തായി 

പിതാവ് 
മേൽ പറഞ്ഞിരിക്കുന്നയാളാണ് പരേതന്റെ അനന്തരാ 
വ കാശി എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
കാഞ്ഞിരപ്പള്ളി തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പി 
ക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കു ശേഷമോ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ സി2-69612019. 


2020 മേയ് 20 . 


( 2 ) 


നമ്പർ സി2-4858 2019 . 


2020 മേയ് 20 , 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ചിറ ക്ക ടവ് വില്ലേജിൽ 
ചിറക്കടവ് സെന്റർ പി . ഒ . യിൽ അരവിന്ദ് സദനം വീട്ടിൽ, 

പംകു മാർ ( ഉണ്ണി ) എന്ന യാൾ 3 -7-2019 -ൽ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണെന്നും വിവിധ സർക്കാർ ആവശ്യങ്ങൾക്കായി 
ഹാജ രാ ക്കു ന്ന തിന് അ ന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
അനുവദിക്കണമെന്നും കാണിച്ച് പരേതന്റെ ഭാര്യ ബിന്ദു , പി . സി . , 
അരവിന്ദ് സദനം വീട്, ചിറക്കടവ് സെന്റർ , പി . ഒ . എന്ന 
കക്ഷി സമർപ്പിച്ച അപേക്ഷയിൻമേൽ ചിറക്കടവ് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ പരേതനായ 
പംകുമാർ ( ഉണ്ണി ) എന്നയാളുടെ അനന്തരാവകാശികളായി 
താഴെ പേരു ചേർത്തിട്ടു ള്ള വർ മാത്രമാണ് ഉള്ളതെന്നും 
അറിയുന്നു . 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കോരുത്തോട് വില്ലേജിൽ 
കോരു ത്തോട് പി . ഒ . യിൽ കാലായിൽപറമ്പിൽ വീട്ടിൽ, 

കെ . ഉത്ത മൻ എന്ന യാൾ 19 -2 -2019 -ൽ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണെന്നും വിവിധ സർക്കാർ ആവശ്യങ്ങൾക്കായി 
ഹാജ രാ ക്കു ന്ന തിന് അ ന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
അ നു വ ദി ക്ക ണ മെന്നും കാണിച്ച് പരേതന്റെ ഭാ ര്യ 
സിന്ധു ഉത്തമൻ, കാലായിൽപറമ്പിൽ വീട്, കോരുത്തോട് പി , ഒ . 


ക . 


107 


